Kerala Gazette No . 2 dated 12th January 2010 . 
PART III 


STORES PURCHASE 


കമ 


Agriculture Department 

നിബന്ധനകൾ 
ദർഘാസ് പരസ്യം 

1. ദർഘാസുകൾ സൂപ്രണ്ട്, ജില്ലാ കൃഷിഫാം, അഞ്ചൽ, 
നമ്പർ ബി -417 / 2009. 

2009 ഡിസംബർ 14 . കോട്ടുക്കൽ പി . ഒ . എന്ന വിലാസത്തിൽ സീൽ ചെയ്ത്ത 

കവറിൽ സമർപ്പിക്കണം. 
കൊല്ലം ജില്ലാ കൃഷി ഫാം , അഞ്ചൽ, സൂപ്രണ്ട് 
ആഫീസിൽനിന്നും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ 2009 - 10 2. പോളിത്തീൻ കവറുകൾ വശങ്ങളിൽ മടക്കോടു 
പദ്ധതിയിൽ അഞ്ചൽ ജില്ലാ കൃഷി ഫാമിൽ വിവിധയിനം കൂടിയതും ( ഫോൾഡിംഗ്) രണ്ട് പുറങ്ങളിലുമായി 16 
നടീൽ വസ്തുക്കളുടെ ഉൽപാദനത്തിനായി താഴെപ്പറയുന്ന ഹോളുകൾ ഉള്ളതുമായിരിക്കണം. 
സാധനങ്ങൾ സപ്ലെ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽനിന്നും - 3. ദർഘാസിൽ രേഖപ്പെടുത്തുന്ന നിരക്ക് നികുതി/ ഡ്യൂട്ടി 
ഓരോ സാധനത്തിനും മത്സര സ്വഭാവമുള്ള പ്രത്യേകം - ഉൾപ്പെടെയായിരിക്കണം. 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം 

- 4. ദർഘാസ് ഫോറത്തിൽ പറഞ്ഞിരിക്കുന്ന സമ്മതപത്രം 
ചെയ്ത കവറിനു പുറത്ത് 2009 - 10 വർഷത്തിൽ ഏതു 

സ്വന്തം ചെലവിൽ 50 രൂപാ മുദ്രപത്രത്തിൽ എഴുതി 
സാധനമാണ്സപ്ലെചെയ്യേണ്ടത് ആ സാധനത്തിന്റെ പേര് 

ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
രേഖപ്പെടുത്തണം. ദർഘാസ് ഫോറം 13 - 1- 2010, 1 മണി വരെ 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 13 - 1- 2010 , 2.30 മണി വരെ 

- 5. ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു നൽകുന്നതല്ല. 
സ്വീകരിക്കുന്നതും (അന്ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത 

ദർ ഘാസിലെ നിരക്കുകൾ 31 - 3 - 2010 വരെ പ്രാബല്യം 

ഉണ്ടായിരിക്കുന്നതാണ്. 
പ്രവൃത്തി ദിവസം) അന്നേ ദിവസം 3 മണി മുതൽ 
ക്രമാനുസരണം അപ്പോൾ ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 6. ദർഘാസുകൾ സമർപ്പിച്ചശേഷം പിൻവാങ്ങിയാൽ 
തുറക്കുന്നതുമാണ്. 

നിരതദ്രവ്യം സർക്കാരിലേയ്ക്ക് മുതൽകൂട്ടുന്നതും 

സർക്കാരിനുണ്ടാകുന്ന നഷ്ടങ്ങൾ ദർഘാസുകാരനിൽനിന്നും 
ഇനവിവരവും 

നിരതദ്രവ്യം നിയമപ്രകാരം ഈടാക്കുന്നതുമാണ്. 
നമ്പർ അളവും 

രൂപ് 

7. പരസ്യപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളുടെ അളവു 
1 ചാണകപ്പൊടി - 390 കൃ . മീ . 

3,500 

കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ദർഘാസ് കാരണം 

കാണിക്കാതെ നിരാകരിക്കുന്നതിനുമുള്ള അധികാരം ഫാം 
2 പോളിത്തീൻ കവർ 

2 ,000 

സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
20x15 സെ . മീ . 1,000 കി. ഗം 

- 8. ദർഘാസ് അംഗീകരിക്കുന്ന പക്ഷം ഓഫീസിൽനിന്നും 
3 പോളിത്തീൻ കവർ 

2 , 000 

ആ വശ്യപ്പെടുന്ന മുറയ്ക്ക് സാധന സാമഗ്രികൾ 
15x15 സെ . മീ . സൈസ് 1,000 കി. ഗ്രം 

എത്തിച്ചു തരേണ്ടതും സപ്ലേ ചെയ്യുന്ന സാധനങ്ങളുടെ 
4 പോളിത്തീൻ കവർ 

1,000 

ഗുണനിലവാരം ഉറപ്പുവരുത്തിയശേഷം മാത്രമേ ഫാമിൽ 
12. 5X10 സെ . മീ . സൈസ് 500 കി . ഗ്രാം . 

സ്വീകരിക്കുകയുള്ളൂ. 
5 കാറ്റാടികഴകൾ 

1,500 

9. സാധനങ്ങൾ പൂർണ്ണമായും നൽകിയതിനുശേഷമേ 
- 6 മീ . നീളം 25 സെ . മീ . 

വില നൽകുകയുള്ളൂ. കരാറിനു വിരുദ്ധമായി സാധനങ്ങൾ 
ശരാശരിചുറ്റ്വണ്ണവുംഉള്ളവ 400 എണ്ണം 

പൂർണ്ണമായും നൽകാതെ വന്നാൽ അതുമൂലം 
6 ഷെയ്ഡ് നെറ്റ് (75 %)-1,500 ച . മീ. 

2 , 500 

സർക്കാരിനുണ്ടാകുന്ന നഷ്ടം കരാറുകാരനിൽനിന്നും 

ഈടാക്കുന്നതാണ്. 
7 പോളിത്തീൻ ഷീറ്റ് 

1,500 
100 മുതൽ 150 വരെ ഗേജുള്ളത് 760 കി . ഗ്രാം 

- 10 . ഓരോ സാധനത്തെയും സംബന്ധിച്ചുള്ള വിശദമായ 

വിവരങ്ങളും ദർഘാസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ 
8 ആറ്റുമണൽ 75 ക്യൂ . മീ . 

3 ,000 

വിവരങ്ങളും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫാം 
9 കുരുമുളക് 

1, 000 

ഓഫീസിൽ നിന്നും നേരിട്ടറിയാവുന്നതാണ്. സർക്കാർ 
മാതൃവള്ളി ( കരിമുണ്ട) 1 ലക്ഷം മീ . 

ദർഘാസുകൾക്കുള്ള എല്ലാ പൊതു നിബന്ധനകളും ഇതിനും 

ബാധകമാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
ഒറിജിനൽ രൂപ 400 + വാറ്റ്. 
ജില്ലാ കൃഷിഫാം, 

( ഒപ്പ്) 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 

അഞ്ചൽ, കോട്ടുക്കൽ പി. ഒ. 

സൂപ്രണ്ട്. 
Gaz . No . 2 /2010/DTP (Stores ). 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്. ടി.എൽ. 42/ 2009. 


2009 ഡിസംബർ 19. 


- കാസറഗോഡ് ജില്ലാ മണ്ണ് പരിശോധനാ കേന്ദ്രത്തിന്റെ 
ഉപയോഗത്തിനായി താഴെപ്പറയുന്ന ഉപകരണങ്ങൾ വിതരണം 
ചെയ്യാൻ താൽപ്പര്യമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Animal Husbandry Department 

TENDER NOTICE 

[ No. I/2009- 10] 
No. 314/2009 . 

| 21st December 2009 . 
Sealed competitive tenders are invited from 
approved manufacturers or authorized distributors/ 
dealers for the supply of the following items for the use 
of District Veterinary Centre, Pathanamthitta . 


കമ 


ഇനം 


എണ്ണം 


പെസിഫി 
ക്കേഷൻ 


നമ്പർ 


Name of Item 


- No . 


Quantity 
( No .) 


1 ബിവർ ടൈപ്പ് ചിപ്പറ്റിംഗ് 1 

മെഷീൻ 


കപ്പാസിറ്റി 
50 എം . എൽ. 
കൃത്യത 0.1 എം . എൽ. 


- 1 

2 
3 


Electro Surgical Unit- 400 ( Diathermi) 
Pulse Oximeter 
OT Lamp 


- 1 


സ്റ്റീൽ, വലിയ ഇനം 


2 എക്സ്ഹോസ്റ്റ് ഫാൻ 
3 കളറിമെട്രിക്ട്യൂബ് 


അടങ്കൽ തുക - രൂപ 25,000 . 


Total Amount - Rs. 2 ,40,000 . 
Earnest Money Deposit — 1 % of total quoted amount. 
Cost of tender form : 

Original - Rs. 500 + 12.5 % VAT. 
Duplicate — Rs. 250 + 12 .5 % VAT. 


നിരതദ്രവ്യം - രൂപ 250. 


ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 1- 2010 , 3 മണി. 


Last date and time of issuing of tender form — 
20 -1 -2010 , 3 p. m . 

Last date and time of receiving of tender -- 21-1 -2010 , 
- 11 a. m . 


ടെണ്ടർ തുറക്കുന്ന സ്ഥലവും തീയതിയും സമയവും 
മണ്ണുപരിശോധനശാല , കാസർഗോഡ്, 15 -1- 2010 , 4 മണി. 


നിബന്ധനകൾ 


1. ദർഘാസിനോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ സമ്മത 
- പതം സമർപ്പിക്കേണ്ടതാണ്. 
2. സർക്കാർ ദർഘാസു കൾക്കുള്ള വ്യവ സ്ഥ കളും 

ഇതിനും ബാധകമായിരിക്കും. 
3. ടെണ്ടർ കാരണം കൂടാതെ നിര സി ക്കു വാ നുള്ള 

അ ധി കാരം താഴെ ഒപ്പിട്ട ആളിൽ നിക്ഷിപ് 
മായിരിക്കും. 
ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാ 

യിരിക്കും. ഫോൺ നമ്പർ- 04994 227428 . 
5. ടെണ്ടർ സ്വീകരിച്ച അറിയിപ്പിനുശേഷം 10 ദിവസ 

ങ്ങൾക്കകം നിശ്ചിത ഗുണമേന്മയിലുള്ള വസ്തുക്കൾ 
കാസർഗോഡ്മണ്ണുപരിശോധനാ ലബോറട്ടറിയിൽ 
എത്തിച്ചിരിക്കേണ്ടതാണ്. 


- Date and time of opening of tender -- 21 - 1- 2010, 2 p . m . 

Address of office from which tender forms are 
available and tenders are received District Veterinary 
Centre , Pathanamthitta , Pin - 689 645 , Pathanamthitta District, 
Kerala . 

All Kerala Government orders and laws applicable to 
tenders are applicable to this tender also . Full details of 
the above items will be available along with tender forms. 
The validity of this tender will be for six months from the 
date of this tender notification . Acceptance of the tender 
is subject to approval by the Technical Committee for the 
purchase and the Director of Animal Husbandry, Kerala . 


SPECIFICATIONS 


Electro Surgical Unit -400 (Diathermi) 

CUT MODES : 


MONOPOLAR : 


അസിസ്റ്റന്റ് സോയിൽ 
കെമിസ്റ്റിന്റെ ഓഫീസ്, 
കാസറഗോഡ്. 


CUTTING : 
Pure Cut - Clean and precise cutting with non 

| homeostatic effect . 
Blend - Cutting with homeostatic effect. 
Endo Cut - Cutting with Simultaneous Coagulation . 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ്. 

( ഇൻ - ചാർജ്) 


Pulse Oximeter 


COAGULATIONS : 

Soft — Low power with low voltage and current for 
delicate and fine tissue . 
Force High power and high current for thick area. 

Spray - For non visible large tissue area coagulation . 
BIPOLAR : 

Bipolar Cutting - Low power continuous force for 
smooth and precise tissue coagulation for high power 
vessel sealing . 
Bipolar coagulation — Low Voltage, high frequency, high 
current bipolar coagulation for high presser vessel 
sealing. 
Bipolar soft — Very fine and delicate vessel sealing with 
auto tissue sense power activation and power cut delay 
time 0 - 9 Sec . 
Volume Control — 4 Stage of digitally controlled volume 
display with audio and visual alram . 


Motion resistance against any patient movement. 
Accurately detect pulse rate of patient even with low 
perfusion . 
Intuitive operation and high resolution graphical 
LCD display. 
Displays plethysmograph wave form , bar graph and 
records upto 130hrs of patient trends . 
Long battery backup of up to 10 hrs . 
Audio /Visual alarms for all condition . 
Portable and Low weight (less than 1. 2 Kg 
standalone ). 


Li-ion battery with charging time less than 5 hrs. 
Performance : 


Measurment Range : 

SpO2:1 % to 100 % . 
Pulse rate : 25 to 250 (bpm ). 
Perfusion : 0 .05 % to 20 % . 
Saturation Accueacy : 70 % to 100 % . 


TECHNICAL SPECIFICATION 
Input power Supply 

Input voltage — 180 -270 V Ac . 
Current fuse — 6 Amps . 

Power Consumption -750 VA Max . 
Output Control 

All digital and push switch controls in all modes . 
Safety Features 

Unit construction — According to IEC -60601 - 2 . 
Protection class-1. 
Unit type- CF . 

Output- All floating output. 
Current Leakage 

High frequency — < 150mA rms, in all output. 

Low frequency — < 150 mAmps. 
Patient Plate Fault Monitoring System (PPFM ) 
Measuring frequency — 125KHz. 
PPFM Pad — 5- 125 ohms. 

Non PPFM Pad — Not < 10ohms. 
Standard Accessories : 

1. Monopolar handle with cable . 
2. Monopolar twin button with handle . 
3. Reusable Metal Plate with cable. 
4 . Silicon Ruber patient plate with cable. 
5. Bipolar forceps with cable . 
6 . Mono polar electrode 5 numbers. 


OT Lamp (Operation Theatre Lamp) 

Number of bulb : Four in one dome. 
Type of reflector and filter : Glass Dichroic . 
Diameter of cupola : 515 mm . 
Light intensity : 50 ,000 LUX . 
Halogen lamp : 24V., 70 W . 
Action radius : 180cms. 
Heat rise at head area : 2C . 
Vertical Movement : 100 cms. 
Colour Temperature : 4300 C . 
Field size : 15 - 20 cms. 

Bulb life : 2000 working hours. 
Stand : 

Height : 5.5 to 6 . 

Adjustable with minimum 2 bends . It should be 
movable from one place to another. 


TERMS AND CONDITIONS 


1. The offer should be for supply from ready stock in 

original packing of the manufacturer and the 
tenderers should give the name of the manufacturer 
of the item . 
Tenderers should submit a crossed demand draft for 
1 % of the quoted amount drawn in favour of Chief 
Veterinary Officer, District Veterinary Centre , 
Pathanamthitta along with the tender as Earnest 
Money Depost . 


3. The rate quoted should be for the delivery at the 

destination , ie. to the campus of District Veterinary 

Centre, Pathanamthitta . The rates should include all 
| taxes, delivery, forwarding and installation charges. 
4 . Ex go -down rate and free on rail despatch at stations 

offerd by firms are not acceptable and such tenders 

will be rejected . 
5. The firm who are not original manufacturers should 

produce the authorization certificate by the 
| manufacturer. 
6 . Sufficient brochures and technical write ups of the 

quoted item should be provided along with the 

tender. 
7. A minimum of one year guarantee should be there 

for the tendered item . 
8. Tenderers should submit a priliminary agreement in 

the Kerala Stamp Paper worth Rs. 50 along with the 
tender. In the absence of such agreement, tender will 

be rejected . 
9. Annual maintenance contract for 5 years should be 

there with the company. 
10. Supply of the items should be effected within 10 

days on receipt of supply order. No extension of time 

will be allowed . 
11. A minimum of three demonstration should be done 

by the firm s authorized technical hands after 

installation . 
12 . The Earnest Money Deposit furnished by the firms 

as demand draft will be released after satisfactory 
completion of contracts and tenderers should collect 

the same from this office . 
13. Payments will be made within 15 days from the date 

of acceptance of the item by the Chief Veterinary 
Officer, District Veterinary Centre, Pathanamthitta after 
satisfactory installation and demonstration 

of the item . 
District Veterinary 

( Sd.) 
Centre , Pathanamthitta . 

Chief Veterinary Officer . 


Cost of tender form : 

Original - Rs. 400 + 4 % VAT. 

Duplicate — Rs. 200 + 4 % VAT. 
Last date and time of issue of tender form 
15 -1-2010, 4 p. m . 

Last date and time of receiving tender - 16 - 1 - 2010 , 
2 p. m . 

Date and time of opening of tender - 16 -1 - 2010, 
3 p. m . 

Address of Office from which tender forms are 
available and tenders are received - District Animal 
Husbandry Office , Civil Station P. O ., Malappuram , 
Pin - 676 505 , Kerala . 

All Kerala Government orders and laws applicable to 
this tender also . Full details of the above items will be 
available along with tender forms. The validity of this 
tender will be one month from the date of this tender 
notice. The officer receiving tender will have right to 
accept or reject the tenders partially or completely. 

- മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന്റെ അധീനത 
-- യിലുള്ള വിവിധ മൃഗാശുപത്രികൾ വഴി 2009 - 10 സാമ്പത്തിക 

വർഷത്തിൽ നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള രാഷ്ട്രീയ കൃഷി 
വികാസ് യോജന പദ്ധതിയിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന 
അള വി ലു ള്ളതും ഉന്നത നില വാരം പുലർത്തുന്ന തു മായ 

സ്റ്റേബിൾ മാറ്റ് 250 എണ്ണം വിത ര ണം ചെയ്യു ന്ന തിന് 
പരിചയവും താല്പര്യവുമുള്ള നിർമ്മാണ സ്ഥാപനങ്ങൾ അംഗീ 
കൃത വിത ര ണ ക്കാ രിൽ നിന്ന് മുദ്ര വച്ച് ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

വിത രണം ചെയ്യേണ്ട സാധനം - ഉന്നത നില വാരം 
പുലർത്തുന്ന സ്റ്റേബിൾ മാറ്റ്. 

അളവ് 6 അടി നീളം, 4 അടി വീതി (6 ഫീറ്റ് x 4ഫീറ്റ്) 
നിരതദ്രവ്യം ആകെ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില 
- അസ്സൽ- രൂപ 500 + 12.5 % വാറ്റ്. 

പകർപ്പ് --രൂപ 300 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 1- 2010 വൈകിട്ട് 4 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 1- 2010 ഉച്ചയ്ക്ക് 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 1- 2010 
ഉച്ചയ്ക്ക് ശേഷം 3 മണി. 

ദർഘാസ് ഫോറം നൽകുകയും സ്വീക രിക്കു കയും 
ചെയ്യുന്ന ഓഫീസിന്റെ വിലാസം - ജില്ലാ മൃഗ സംരക്ഷണ 
ഓഫീ സർ, സിവിൽ സ്റ്റേഷൻ, മല പ്പുറം, പിൻ - 676 505 . 
ഫോൺ : 0483 - 273 4917 . 


TENDER NOTICES 


(1) 

| [ No. 1/ 2009 ] 
No. 13522/2009. 

18th December 2009. 
Sealed competitive tenders are invited from the 
manufacturers/ authorized dealers /distributors for the 
supply of the following item for the distribution under 
RKVY scheme through District Animal Husbandry Office , 
Malappuram. 


Name of Item - - High quality stable imat. 
Size of Item — 6ft x 4ft. 
Quantity - 250 Nos. 
E .M .D . — 1 % of total quoted amount. 


- കേരള സർക്കാർ ദർഘാസുകൾക്ക് ബാധകമാകുന്ന എല്ലാ 
നിയ മ ങ്ങളും ഈ ദ ർ ഘാ സിനും ബാ ധ ക മാ ണ് . 
ഈ ദർ ഘാ സിന്റെ കാലാ വധി ഈ ദർഘാസ് പര സ്യ 
പ്പെടുത്തിയതു മുതൽ രണ്ട് മാസത്തേക്കായിരിക്കുന്നതാണ്. 
ദർഘാസുകൾ പൂർണ്ണമായോ ഭാഗികമായോ സ്വീകരിക്കുന്നതിനും 
നിരാ ക രി ക്കു ന്ന തിനും താഴെ പറയുന്ന ഓഫീസർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


(2 ) 
| [ No. 2/2009 -10 ) 

18th December 2009. 


No. 13522/ 2009 . 


- കേരള സർക്കാർ ദർഘാസുകൾക്ക് ബാധകമാകുന്ന എല്ലാ 
നിയമങ്ങളും ഈ ദർഘാസിനും ബാധകമാണ്. മരുന്നുകളുടെ 
എല്ലാ വിവ ര ങ്ങളും ദർഘാസ് ( പമാ ണ ത്തി നോ ടൊപ്പം 
ലഭ്യമാണ്. ഈ ദർഘാസിന്റെ കാലാവധി ഈ ദർഘാസ് 
പരസ്യപ്പെടുത്തിയതു മുതൽ രണ്ട് മാസത്തേക്കായിരിക്കു 
ന്നതാണ്. ദർഘാസുകൾ പൂർണ്ണമായോ ഭാഗികമായോ സ്വീകരി 
ക്കുന്നതിനും നിരാകരിക്കുന്നതിനും താഴെ പറയുന്നഓഫീസർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


LIST OF ITEMS 


Sl. 
No. 


Name of Item 
with Quantity 


Composition of 

Item 


1 


Vitamin Supplement Composition per ml 
( 30ml bottle ) 700 -- Vit A 12000 i u 

Vit D3 6000 i u 
Vit E 
Vit B12 


48mg 
| 20mcg 


2 


Vitamin Supplement 
( 60ml bottle) 700 


Composition per ml 
Vit A 12000 i u 
Vit D3 6000 i u 
Vit E 
Vit B12 20mcg 


48mg 


Sealed competitive tenders are invited from the 
manufacturers/ authorized dealers / distributors for the 
supply of the following item for the distribution under 
RKVY Scheme through District Animal Husbandry Office , 
Malappuram . 

Earnest Money Deposit — 1 % of total quoted amount. 
Cost of tender form : 

Original - Rs. 400 + 4 % VAT . 

Duplicate -- Rs. 200 + 4 % VAT. 
Last date and time upto which tender form is 
issued - 15 - 1-2010 , 4 p . m . 

- Last date and time of receiving tender - 16 - 1- 2010 , 
2 p. m . 
- Date and time of opening tender - 16 -1- 2010, 3 p. m . 

Address of Office from which tender forms are 
available and tenders are received - District Animal 
Husbandary Offfice, Civil Station P.O ., Malappuram 
Pin — 676 505, Kerala . 

All Kerala Government orders and laws applicable to 
this tender also . Full details of the above items will be 
available along with tender forms. The validity of this 
tender will be one month from the date of this tender 
notice . The officer receiving tender will have right to 
aceept or reject the tenders partially or completely. 

മലപ്പുറം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന്റെ കീഴിലുള്ള 
വിവധ മൃഗാശുപത്രികൾവഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 
രാഷ്ട്രീയ കൃഷി വികാസ് യോജന (ആർ. കെ . വി . വൈ .) 2009 - 10 
പദ്ധതിയിലേക്ക് താഴെ പറയുന്ന മൃഗങ്ങൾക്കുള്ള മരുന്നുകളും 

വൈറ്റമിനുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കോമ്പോസിഷനു 
കളുടെ വിതരണം നടത്തുന്നതിന് താല്പര്യമുള്ള നിർമ്മാണ 
സ്ഥാപനങ്ങൾ അംഗീകൃത വിതരണ ഏജൻസികളിൽ നിന്ന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിരതദ്രവ്യം -ആകെ തുകയുടെ 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില 

അസ്സൽ രൂപ 500 + 12.5 % വാറ്റ്. 

പകർപ്പ് രൂപ 300 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 15- 1- 2010, വൈകിട്ട് 4 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 1- 2010 , 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 1- 2010 , 
3 മണി. 


3 


Mineral Supplement 
( 500ml bottle )- 700 


Composition per 100ml 
Calcium 3500mg 
Phosphorous 1750mg 
Vit B3 

15000 I u 
Vit B12 

200mcg 
Carbohydrate 400000mg 
Calories | 160 
Kilojoules - 670 


4 Dewormer 

( 6 tabs strip ) - 700 


Composition per tab 
Fenbendazole 150mg 
Praziquantel 50mg 


5 


Probiotic 
(12 kg Packet)- 700 


Saccharomyces 
Cervisiac SC 47 150 million cfu 
Boulardii 25000 million cfu 
Lactobacillus acidophilus 

2,500 million cfu 
Propion Bacterium 
Freudenreichi 25000 million cfu 
Sea wood powder 50 gm 


- ദർഘാസ് ഫോറം നല് കു കയും സ്വീകരിക്കു കയും 
ചെയ്യുന്ന ഓഫീസിന്റെ വിലാസം - ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, മല പ്പുറം പിൻ- 676 505. 
ഫോൺ : 0483 - 2734917 . 


District Animal Husbandry 
Office, 
Malappuram . 


( Sd.) 
District Animal 
Husbandary Officer 


Collegiate Education Department 
RE - TENDER NOTICE 

[ No. 01/2009- 10] 
No . A1 -1039/2009 . - 15th December 2009. 

Sealed tenders are invited for the supply of Water 
Coolers to Government College, Malappuram for Rs. 40 ,000 
under Plan Scheme. The envelope containing the tender 
should be superscribed “ Tender for the supply of Water 
Cooler under Plan Scheme during 2009 -10 ” and addressed 
to the Principal, Government College, Munduparamba P. O ., 

Malappuram District, Kerala, Pin -676 509. The last date 
of receipt of tender is at 1 p . m . on 20 - 1 - 2010 . Late 
tenders will not be accepted at any account. The tenders 
will be opened at 2 . 30 p . m . on the same day. The 
Intending tenderers may on application to the Principal, 
to obtain the requisite tender form , in which tender 
should be submitted . The original tender form duly filled 
only will be accepted . 

Application for the tender form should be 
accompanied by a cash remittance Rs. 338 (Rupees Three 
hundred and thirty eight only ) including VAT. Rate of 
duplicate tender form is Rupees 169 (Rupees One 
hundred and sixty nine only ) including VAT, which is the 
price fixed for a tender form and which is not refundable 
under any circumstances. The tender forms are not 
transferable. Sale of tender forms will be closed at 
12 .30 p . m . on 20 - 1 - 2010 . Cheques, Drafts and Postal 
Orders will not be accepted towards the cost of the 
tender form and the tender form will not be sent by 
V . P. P . Those who require tender form by registered post 
should sent the cost of tender form Rs. 375 (Rupees 
Three hundred and seventy five only ) including postal 
charges for registered post by money order. Every tender 
should be accompanied by an agreement in the Kerala 
Stamp Paper worth Rs. 50 . The article should be supplied 
within 10 days on receipt of the Purchase Order in the 
College at your expenses. 

The period of firmness of rate quoted will be upto 
31 - 3 - 2010 . The rates quoted should be including all kind 
of taxes. 

The tenders should be accompined by an EMD 1 % 
(One percent) of the quoted value in the form of Demand 
draft in favour of the Principal. The minimum EMD should 
be Rs. 30 (Rupees Thirty only ). Tenders without sufficient 
EMD are liable to be rejected . EMD will not carry any 
interest. The firm who are exempted from furnishing 
EMD should be enclosed the attested copy of exemption 
order. More details can be had from the college office 
during the working days. 

The undersigned will have the right to cancel or 
extend the tender at any time without further notice. 

മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്ക് 2009- 10 സാമ്പത്തിക 
വർഷത്തിൽ പ്ലാൻ സ്കീമിൽ വാട്ടർ കൂളർ സ്ഥാപിക്കുന്നതിന് 
( അടങ്കൽ തുക 40,000 ) തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസുകൾ അടക്കം ചെയ്ത കവറിന്മുകളിൽ “2009 - 10 
വർഷത്തിൽ പ്ലാൻ സ്കീമിൽ വാട്ടർ കൂളർ സ്ഥാപിക്കുന്നതിനുള്ള 
ദർഘാസ് ”എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, 
പി . ഒ . മുണ്ടു പറമ്പ്, മലപ്പുറം ജില്ല , കേര ള ം , 
പിൻ - 676 509 എന്ന വിലാസത്തിൽ അയയ്ക്കേ ണ്ട താണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 20 - 1-2010 
ഉച്ചയ്ക്ക്1 മണിവരെയാകുന്നു . ദർഘാസുകൾഅന്നേ ദിവസം 
2. 30 മണിക്ക് തുറക്കുന്നതാണ്. പൂരിപ്പിച്ച് അസ്സൽ 
ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുളളു . ദർഘാസ് ഫോറം 
ലഭിക്കുന്നതിന് മേൽക്കാണിച്ച വിലാസത്തിൽ അപേക്ഷിക്കേണ്ട 
താണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വിലയായ 
- 338 രൂപ മൂല്യവർദ്ധിത നികുതിഉൾപ്പെടെഅയയ്ക്കേണ്ടതാണ്. 
- ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 169 രൂപ മൂല്യവർദ്ധിത നികുതി 
ഉൾപ്പെടെ. പ്രസ്തുത സംഖ്യ യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 20 - 1- 2010, 
ഉച്ചയ്ക്ക് 12 . 30 - ന് അവ സാ നി ക്കു ന്ന താ ണ് . ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, ഡാറ്റുകൾ എന്നിവ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസുകൾ വി. പി . പി . ആയും 
അ യ യ ക ക ത ല്ല . ദർഘാസ് രജി സ്റ്റേർഡ് തപാ ലിൽ 
ലഭിക്കുവാൻ ഒറിജിനൽ ദർഘാസ് ഫോറത്തിന്റെ വിലയും 
രജി സ്റ്റേർഡ് തപാൽ ചാർജ്ജും ഉൾപ്പെടെ 375 രൂപ 
മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
കൂടെ 50 രൂപയുടെ കേരള മുദ്രപത്രത്തിൽ കരാർ എഴുതി 
സമർപ്പിക്കേണ്ടതാണ്. വാട്ടർ കൂളർ വിതരണ ഉത്തരവ് ലഭിച്ച് 10 
ദിവസത്തിനകം കോളേജിൽ സ്വന്തം ചെലവിൽ എത്തിച്ച് 
സ്ഥാപിച്ചതിനുശേഷം പ്രവർത്തിപ്പിച്ച് കാണിക്കേണ്ടതാണ്. 
വില നിലവാരത്തിന് 31- 3- 2010 വരെ പ്രാബല്യമുണ്ടായിരിക്കുന്ന 
താണ്. സാധനങ്ങളുടെ വില എഴുതുമ്പോൾ അത് എല്ലാ 
- വിധത്തിലുമുള്ള നികുതികളും ഉൾപ്പെടുന്നതായിരിക്കണം. 


ദർഘാസ് ഫോറത്തിന്റെകൂടെ നിരതദ്രവ്യമായി വിതരണം 
ചെയ്യാനുദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിലയുടെ ഒരുശതമാനം 
നിരക്കിൽ വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം 
അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനികൾ 
ഒഴിവാക്കിയ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അടക്കം 
ചെയ്യേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ നിരതദ്രവ്യം 30 രൂപയാണ്. 
(മുപ്പത്രൂപ മാത്രം) മതിയായ നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത 
- ദർഘാസുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിന് പലിശ 
ലഭിക്കുന്നതല്ല. വിശദവിവരങ്ങൾഓഫീസ് പ്രവൃത്തിസമയത്ത് 
നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ 
റദ്ദാക്കുവാനോ ഉളള അധികാരം താഴെ ഒപ്പിട്ടിട്ടുളള ആളിൽ 
നിക്ഷിപ്തമാണ്. 


Government College , 
Malappuram . 


( Sd.) 
Principal. 


Fire and Rescue Services Department 

SHORT TENDER NOTICES 


- (1) 


No. B - 5058/2009. 


22nd December 2009. 


- No . 


Sealed tenders are invited for the purchase of 
under mentioned Rescue equipments to Fire and Rescue 
Services Department, Thrissur. Details of items can be 
had along with the tender forms. The tenders are to reach 
the undersigned before 5 p.m . on 21- 1- 2010 . 

The tenders should be superscribed as Tender 
No . 1 / 09 and addressed to the Assistant Divisional 
Officer, Fire and Rescue Services, Thrissur. Late tenders 
will not be accepted . The tenders will be opened at 11 a .m . 
on 22 - 1 - 2010 the presence of such tenderers or their 
authorized representatives who may be present at the time. 

Intending tenderers may on application to the 
Commandant General obtain requisite tender form on 
which tenders should be submitted . Application for tender 
forms should be accompanied by the cash / remittance / 
money order of Rs. 1, 800 + 12 .5 % VAT (Round to next 
Rupee) per copy which is the price fixed by Government 
and is not refundable under any circumstance . The tender 
forms are not transferable . The sale of tender forms will 
be closed at 3 p . m . on 20 - 1 - 2010 . Neither Cheques , 
Bank Drafts , Postal Order, Postage Stamps etc . will be 
accepted towards the cost of tender forms, nor will the 
tender form be send per Value Payable Post . Duplicate 
Tender forms if required will be supplied 
@ Rs. 900 + 12.5 % VAT per copy. The tenders are to ready 
the general conditions given in the tender forms carefully 
before the forms are filled up . 

Kerala Stamp Paper will be supplied to firms out side 
state if required by a separate cash remittance of 
Rs. 70 Money Order. 


വച്ച് ദർഘാ സു കൾ തുറ ക്കു ന്ന താ യി രിക്കും. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല. 

- ഈ ദർഘാസിനെ സംബന്ധിച്ച വിശദ വിവര ങ്ങൾ, 
വ്യവസ്ഥകൾ, ദർഘാസ് ഫോറങ്ങൾ മുതലായവ അസിസ്റ്റന്റ് 
ഡിവിഷണൽ ആഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, 
തൃശ്ശൂർ- 680 009 എന്ന ഓഫീസറുടെ ഓഫീസിൽ നിന്ന് 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വൈകുന്നേരം 5 മണി വരെ 
ലഭിക്കു ന്ന താ ണ് . ദർഘാസിന്റെ വില യാതൊരു കാരണ 
വശാലും പോസ്റ്റൽ ഓർഡർ, പോസ്റ്റ് സ്റ്റാമ്പ്, ചെക്ക്, ബാങ്ക് 
ഡാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. 

LIST OF ITEMS 
Name of Items 

Quantity 

(Nos.) 
BA Set 
Chain Saw 
Compressor for BA set 
Zero Torque fire fighting nozzle 
Rope Ladder 
Explosion Proof Rechargeable Torch 
Power Saw 
Turbo Pump 
Flash Light 

Concrete Cutter 
11 Rope and Rescue Kit 


( 2 ) 


| No. B - 6727/ 2009 . 


22nd December 2009. 


Sealed tenders are invited for the purchase of 
under mentioned Rescue equipments to Fire and Resuce 
Services Department, Thrissur. Details of items can be 
had along with the tender forms. The tenders are to reach 
the undersigned before 5 p . m . on 21 -1 - 2010 . 

The tenders should be superscribed as Tender 
- No. 2 / 09 and addressed to the Assistant Divisional 

Officer, Fire and Rescue Services, Thrissur-690 009 Late 
tenders will not be accepted . The tenders will be opened 
at 11 a .m . on 22 - 1 - 2010 the presence of such tenderers or 
their authorized representatives who may be present at 
the time. 


കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പ്, 
തൃശ്ശൂർ- ലേക്ക് താഴെ പറയുന്ന രക്ഷാ ഉപക ര ണ ങ്ങൾ 
വിതരണം ചെയ്യുന്നതിലേക്കായി താൽപ്പര്യമുള്ളവരിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ 1/09 നമ്പരായി ക്ഷണിച്ചുകൊള്ളുന്നു . 
മേൽപ്പടി ദർഘാസിന്റെ വിശദ വിവരങ്ങൾ ദർഘാസിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. 

അസ്സൽ ദർഘാസ് ഫോറത്തിന്റെ വില 1,800 + 12.5 % 
രൂപ മൂല്യാധിഷ്ഠിത നികുതിയും ഈ ഓഫീസിൽ ഒടുക്കേണ്ട 
താണ്. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറത്തിന്റെ വില 900 + 
12 .5 % രൂപ മൂല്യാധിഷ്ഠിത നികുതിയും ഒടുക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല . ടെൻഡർ ഫോറത്തിന്റെ വില്പന 20 - 1-2010 , 
3 മണിക്ക് അവസാനിക്കുന്നതാണ്. നിശ്ചിത ഫാറത്തിലുള്ള 
ദർഘാ സു കൾ 21 - 1 - 2010 , 5 മണിക്കു മുൻപായി ഈ 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. പ്രസ്തുത തീയതിക്കുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണി 
ക്കുന്നതല്ല. 22 - 1- 2010 , 11 മണിക്ക് ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 


Intending tenderers may on application to the 
Commandant General obtain requisite tender form on 
which tenders should be submitted . Application for tender 
forms should be accompanied by the cash remittance / 
money order of Rs. 1 ,500 + 12 .5 % VAT (Round to next 
Rupee) per copy which is the price fixed by Government 
and is not refundable under any circumstances . The 
tender forms are not transferable . The sale of tender 
forms will be closed at 3 p .m . on 20 - 1 -2010 . Neither 


(3 ) 


Cheques, Bank Drafts, Postal Order , Postage Stamps etc. 
will be accepted towards the cost of tender forms, not will 
the tender form be send per Value Payable Post . Duplicate 
tender forms if required will be supplied @ Rs. 750 + 12 .5 % 
VAT per copy . The tenderers are to read the general 
conditions given in the tender forms carefully before the 
forms are filled up. 

Kerala Stamp Paper will be supplied to firms out side 
state if required by a separate cash remittance of 
Rs. 70 Money Order. 


- കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പ്, 
ത്യശ്ശൂർ- ലേക്ക് താഴെ പറയുന്ന രക്ഷാ ഉപക ര ണ ങ്ങൾ 
വിതരണം ചെയ്യുന്നതിലേക്കായി താൽപ്പര്യമുള്ളവരിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ 2/ 09 നമ്പരായി ക്ഷണിച്ചുകൊള്ളുന്നു . 
മേൽപ്പടി ദർഘാസിന്റെ വിശദ വിവരങ്ങൾ ദർഘാസിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. 

അസ്സൽ ദർഘാസ് ഫോറത്തിന്റെ വില 1,500 + 12 .5 % രൂപ 
മൂല്യാധിഷ്ഠിത നികുതിയും ഈ ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറത്തിന്റെ വില 750 + 12.5 % രൂപ 
മൂല്യാധിഷ്ഠിത നികുതിയും ഒടുക്കേ ണ്ട താണ്. ടെൻഡർ 
ഫാറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി കൊടു 
ക്കു ന്ന തില്ല . ടെൻഡർ ഫോറത്തിന്റെ വില്പന 20 - 1- 2010, 
3 മണിക്ക് അവസാനിക്കുന്നതാണ്. നിശ്ചിത ഫാറത്തിലുള്ള 
ദർ ഘാ സു കൾ 21 - 1 - 2010 , 5 മണിക്കു മു ൻ പാ യി ഈ 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. പ്രസ്തുത തീയതിക്കുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണി 
ക്കുന്നതില്ല . 22 - 1 - 2010 , 11 മണിക്ക് ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
വച്ച് ദർഘാ സു കൾ തുറ ക്കു ന്ന താ യി രിക്കും. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 

ഈ ദർഘാ സിനെ സംബന്ധിച്ച വിശദ വിവര ങ്ങൾ, 
വ്യവസ്ഥകൾ, ദർഘാസ് ഫോറങ്ങൾ മുതലായവ അസിസ്റ്റന്റ് 
ഡി വി ഷ ണ ൽ ആ ഫീ സർ, ഫയർ ആന്റ് റെസ്ക 
സർവ്വീസസ്, തൃശ്ശൂർ- 680 009 എന്ന ഓഫീസറുടെ ഓഫീസിൽ 
നിന്ന് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വൈകുന്നേരം 5 മണി 
വരെ ലഭിക്കുന്നതാണ്. ദർഘാസിന്റെ വില യാതൊരു കാരണ 
വശാലും പോസ്റ്റൽ ഓർഡർ, പോസ്റ്റ് സ്റ്റാമ്പ്, ചെക്ക്, ബാങ്ക് 
ഡാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. 


No , B - 6728/2009 . 

22nd December 2009. 
Sealed tenders are invited for the purchase of under 
mentioned Rescue equipments to Fire and Resuce 
Services Department, Thrissur. Details of items can be 
had along with the tender forms. The tenders are to reach 
the undersigned before 5 p .m . on 21- 1 -2010 . 

The tenders should be superscribed as Tender 
- No. 3 / 09 and addressed to the Assistant Divisional 
Officer, Fire and Rescue Services, Thrissur. Late tenders 
will not be accepted . The tenders will be opened at 
11 a.m . on 22 - 1 -2010 in the presence of such tenderers or 
their authorized representatives who may be present at 
the time. 

Intending tenderers may on application to the 
Commandant General obtain requisite tender form on 
which tenders should be submitted . Application for tender 
forms should be accompanied by the cash /remittance / 
money order of Rs. 1, 900 + 12 .5 % VAT (Round to next 
Rupee ) per copy which is the price fixed by Government 
and is not refundable under any circumstances. The 
tender forms are not transferable . The sale of tender 
forms will be closed at 3 p . m . on 20 - 1 - 2010 . Neither 
Cheques, Bank Drafts, Postal Order, Postage Stamps etc . 
will be accepted towards the cost of tender forms, nor will 
the tender form be send per value payable post. Duplicate 
tender forms if required will be supplied @ Rs. 950 + 12.5 % 
VAT per copy . The tenderers are to read the general 
conditions given in the tender forms carefully before the 
forms are filled up . 

Kerala stamp paper will be supplied to firms out side 
state if required by a separate cash remittance of 
Rs. 70, Money Order. 

- കേരള ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പ്, 
തൃശ്ശൂർ- ലേക്ക് താഴെ പറയുന്ന രക്ഷാ ഉപക ര ണ ങ്ങൾ 
വിതരണം ചെയ്യുന്നതിലേയ്ക്കായി താൽപര്യമുള്ളവരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ 3 / 09 നമ്പരായി ക്ഷണിച്ചുകൊള്ളുന്നു . 

മേൽപ്പടി ദർഘാസിന്റെ വിശദ വിവരങ്ങൾ ദർഘാസിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. 

അസ്സൽ ദർഘാസ് ഫോറത്തിന്റെ വില 1,900 + 12 . 5 % 
രൂപ മൂല്യാധിഷ്ഠിത നികുതിയും ഈ ഓഫീസിൽ ഒടുക്കേണ്ട 
താണ്. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറത്തിന്റെ വില 950 + 
12 .5 % മൂല്യാധിഷ്ഠിത നികുതിയും ഒടുക്കേണ്ടതാണ്. ടെൻഡർ 
ഫാറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി കൊടു 
ക്കു ന്ന ത ല്ല . ടെൻഡർ ഫാറ ത്തിന്റെ വില്പന 20 - 1 - 2010 , 
3 മണിക്ക് അവസാനിക്കുന്നതാണ്. നിശ്ചിത ഫാറത്തിലുള്ള 
ദർഘാ സു കൾ 21 - 1 - 2010 , 5 മണിക്കു മുൻപായി ഇ 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. പ്രസ്തുത തീയതിക്കുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണി 
ക്കുന്നതല്ല . 22 - 1 - 2010 , 11 മണിക്ക് ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
വച്ച് ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ദർഘാസ് 
- ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 


LIST OF ITEMS 


SZ 


Name of Items 


Quantity 
(Nos. ) 


No . 


Fire proximity suit 4 layer 
Fire Entry suit 
Chemical suit 
Leakage Arrester Kit 
Multi Gas Detection Meter 
Smoke Extractor 
Generator EU 65, 5000 W 
Head Lamps (Led ) 
Difuser Branch ( Elcort) 
Walkie Talkie 


പട്ടിക II - വൃക്ഷതൈകൾ ഉല്പാദിപ്പിക്കുന്നതിനുള്ള നല്ല 

ഗുണമേൻമയുള്ള വിത്തുകൾ 


കമ 
നമ്പർ 


വിത്തിന്റെ ഇനം 


ആവശ്യമുള്ള ആളല് 

(കിലോഗ്രാം) 


ഈ ദർഘാ സിനെ സംബ ന്ധിച്ച വിശദവിവ ര ങ്ങ ൾ , 
വ്യവസ്ഥകൾ, ദർഘാസ് ഫോറങ്ങൾ മുതലായവ അസിസ്റ്റന്റ് 
ഡി വി ഷ ണ ൽ ആ ഫീ സർ, ഫയർ ആന്റ് റെസ്ക 
സർവ്വീസസ്, തൃശ്ശൂർ- 680 009 എന്ന ഓഫീസറുടെ ഓഫീസിൽ 
നിന്ന് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വൈകുന്നേരം 5 മണി 
വരെ ലഭിക്കുന്നതാണ്. ദർഘാസിന്റെ വില യാതൊരു കാരണ 
വശാലും പോസ്റ്റൽ ഓർഡർ, പോസ്റ്റ് സ്റ്റാമ്പ്, ചെക്ക്, ബാങ്ക് 
ഡാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല . 

LIST OF ITEMS 


264 


sl 


Name of Items 


Quantity 
(Nos .) 


No . 


1 
2 
3 


Float Pump 
Rescue Stretcher with Floating system 
Power Ascender 


മഹാഗണി 
കുമ്പിൾ 
വേങ്ങ 
വേപ്പ് 
നെല്ലി 
കണിക്കൊന്ന 
പേര 
കുടംപുളി 
ഇലഞ്ഞി 
അശോകം 
മാതളനാരകം 
കറുവ 
പൂവരശ് 
ആഞ്ഞിലി 
താന്നി 
ചെമ്പകം 
സപ്പോട്ട 
മണിമരുതി 
നീർമരുത് 
കാഞ്ഞിരം 
കടുക്ക് 
രക്തചന്ദനം 
കൂവളം 


Office of the Assistant 
Divisional Officer, 
Fire & Rescue Services, 
Thrissur- 680 009. 


(Sd.) 

Assistant 
Divisional Officer. 


Forest Department 


ദർഘാസ് പരസ്യം 


748 . 5 


അടങ്കൽ തുക - ഏകദേശം 1,00 , 000 രൂപ 
നിരതദ്രവ്യം 2,500 രൂപ 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 രൂപ + വാറ്റ്. 


പട്ടിക III ടീ ഗാർഡുകൾ 


നമ്പർ എസ്.എഫ്. പി. എ .1- 1366 /2008. 2009 ഡിസംബർ 18. 

- ചുവടെ ചേർത്തിട്ടുള്ള പട്ടിക - I, പട്ടിക - II, പട്ടിക - III 
എന്നിവ പ്രകാരം യഥാക്രമം വിശദമാക്കിയിട്ടുള്ള അളവിൽ 
പോളിത്തീൻ കവറുകൾ, വൃക്ഷതൈകൾ ഉൽപാദിപ്പിക്കുന്നതിന് 
നല്ല ഗുണമേൻമയുള്ള വിത്തുകൾ, ടീ ഗാർഡുകൾ എന്നിവ 
സപ്ലേ ചെയ്യു ന്ന തിന് പട്ടി ക - I, പട്ടിക - II , പട്ടി ക - III 
എന്നിവയ്ക്കായി വെവ്വേറെയുള്ള ദർഘാസുകൾ അംഗീകൃത 
ഉൽപാദകരിൽനിന്നും വിതരണക്കാരിൽ നിന്നും മുദ്ര വച്ച 
കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
പോളിത്തീൻ കവറുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്/ 
വൃക്ഷതൈകൾ ഉല്പാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേൻമയുള്ള 
വിത്തു കൾ സപ്ലെ ചെ യ്യു ന്ന തി നുള്ള ദർഘാസ് 
ടീഗാർഡുകൾ സപ്ലേചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് 
എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ 
ഫോറസ്ട്രി ഡിവിഷൻ, പത്തനംതിട്ട, ഹരിതാ കോംപ്ളക്സ്, 
എലി യ റ യ്ക്കൽ, കോന്നി പി . ഒ ., പിൻ - 689 691 എന്ന 
മേൽ വി ലാ സ ത്തിൽ നിശ്ചിത സമ യ ത്തി നകം 
സമർപ്പിക്കേണ്ടതാണ്. 

പട്ടിക I - പോളിത്തീൻ കവറുകൾ 
പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ - 12cm x 18 cm , 

- 150 ഗേജ് സൈസ് 
ആവശ്യമുള്ള അളവ് ഏകദേശം 800 Kg., 400000 എണ്ണം 
അടങ്കൽ തുക ഏകദേശം 97,000 രൂപ 
നിരതദ്രവ്യം 2,450 രൂപ 
ടെണ്ടർ ഫോറത്തിന്റെ വില 400 രൂപ + വാറ്റ്. 


- ടീഗാർഡിന്റെ വിശദാംശങ്ങൾ - 200 cm X 50 cm x 50 cm 
അളവിൽ നിർമ്മിച്ച ടീഗാർഡുകൾ രണ്ട് പ്രാവശ്യം കരി 
ഓയിൽ അടിച്ചത്- 4 കാലുകൾ- 200 cm x 2. 50 cm x 2. 50cm 

സെസിലും ടീ ഗാർഡിന്റെ വശങ്ങളിൽ 50 cm x 2.50 cm x 
1.25 cm സൈസിലുള്ള 10 പട്ടി ക കൾ എന്ന തോതിൽ 
4 വശങ്ങളിലായി 40 പട്ടികകൾ ഉറപ്പിച്ചത്. 


ആവശ്യമുള്ള അളവ് ഏകദേശം 2000 എണ്ണം 
അടങ്കൽ തുക ഏകദേശം 5,00, 000 രൂപ 
നിരതദ്രവ്യം 12 ,500 രൂപ 


ടെണ്ടർ ഫോറത്തിന്റെ വില 1,000 രൂപ + വാറ്റ്. 

പട്ടിക I, II , III എന്നിവ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള 
അളവുകളിൽ ആവശ്യാനുസരണം വ്യത്യാസം ഉണ്ടാകാവു 
ന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ 20 - 1- 2010 - ന് പകൽ 1 മണിവരെ 
പത്തനംതിട്ട സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് 

ഫോറസ്റ്റ് കൺ സർ വേറ്ററുടെ ആ ഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


- 10 


പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം പകൽ 
3 മണിവരെ സ്വീക രിക്കു ന്നതും 3. 30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 
- പസ് ത ദിവസം പൊതു ഒഴിവ് ദിവ സ മായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്നതു 
മാണ്. 


- 10. കരാർ പ്രകാരമുള്ളസപ്ലെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടി ഫിക്ക റ്റു കൾ ഹാജരാക്കി സെക്യൂ രിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 


- 11. സ്റ്റോർ പർച്ചേയ്സ് സംബന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ ദർഘാസു 
കാരൻ ബാദ്ധ്യസ്ഥനാണ്. 


വ്യവസ്ഥകൾ 


- 1. പോളിത്തീൻ കവറുകൾ, വൃക്ഷതൈകൾ ഉല്പാദിപ്പി 
ക്കു ന്ന തി നുള്ള നല്ല ഗുണ മേൻമയുള്ള വിത്തു കൾ, 
ട്രീഗാർഡുകൾ എന്നിവ കരാർ പ്രകാരം പത്തനംതിട്ട സോഷ്യൽ 
ഫോറ സ് ടി യൂണിറ്റ് റെയി ബാ ഫീ സറെ ഏൽപ്പിച്ച് 
ദർഘാസുകാരൻ രസീത് വാങ്ങേണ്ടതാണ്. 

2. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 
ആ വ ശ്യാ നു സ രണം സപ്ലെചെയ്യേണ്ടതും വിത്തുകൾ 
27 - 1- 2010 - നകവും പോളിത്തീൻ കവറുകൾ 15 - 3 - 2010 - നകവും 
ട്രീഗാർഡുകൾ 31- 5- 2010 - നകവും സപ്പെ പൂർത്തീകരിക്കേണ്ടതു 
മാണ്. 


12. കേരള ഫോറസ്റ്റ് കോഡിലും കേരളാ സ്റ്റോർ 
പർച്ചേയ്സ് മാനു വലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ 
ദർഘാസിനും ബാധകമാണ്. 

കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
പത്തനംതിട്ട സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ആഫീസിലോ 
0468 - 2243452 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്ന 
താണ്. 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

( ഒപ്പ്) 
കൺസർവേറ്ററുടെ കാര്യാലയം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കൺസർവേറ്റർ 
പത്തനംതിട്ട. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


3. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കാൻ സാധിക്കാത്തപക്ഷം ടി ദർഘാസ് 
റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ നഷ്ടോത്തര 
വാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ കവറുകൾ വൃക്ഷതൈകൾ 
ഉൽപാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേൻമയുള്ള വിത്തുകൾ 
ട്രീഗാർഡുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കാവുന്നതു 
മാണ്. 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ പി4 - 2876 / 2009. 


2009 ഡിസംബർ 10. 


4. നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ 
പത്തനംതിട്ട ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് 
ദർഘാസിനൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

- 5 . എ സ് . എസ്. ഐ . യൂണിറ്റു കൾ നിര ത ദ വ്യം 
നൽകേ ണ്ട തില്ല . അത്തരം സ്ഥാപന ങ്ങൾ അതാത് ജില്ലാ 
വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച് യോഗ്യതാ 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 

6. പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി ഏകദേശം 
മാത്രമാണ്. 

- 7 . പോളി ത്തീൻ കവറു കൾക്കും വിത്തി ന ങ്ങൾക്കും 
കിലോഗ്രാം അടിസ്ഥാനമാക്കിയുള്ള വില , ട്രാൻസ്പോർട്ടിംഗ് 
ചാർജ്ജ്, മറ്റ് നിലവിലുള്ള നികുതികൾ എന്നിവ ചേർന്നുള്ള 
നിരക്ക് തുകയും ട്രീഗാർഡുകളെ സംബന്ധിച്ച് ട്രീഗാർഡുകൾ 
ഒരെണ്ണത്തിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്ഉൾപ്പെടെയുള്ള 
നിരക്ക് തുകയും ആയിരിക്കണം ദർഘാസിൽ രേഖപ്പെടു 
ത്തേണ്ടുന്നത്. 

8. പോളിത്തീൻ കവറിനെ സംബന്ധിച്ചുള്ള ദർഘാസി 
നൊപ്പം സാമ്പിളായി രണ്ട് പോളിത്തീൻ കവറുകൾ കൂടി 
വച്ചിരിക്കണം. 

- 9. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെ രണ്ടര ശതമാനം ( 2.5 %) 
തുക കൂടി സെക്യൂരിറ്റി വെച്ച് ദർഘാസ് അംഗീകരിക്കു 
ന്നതായി അറിയിക്കുന്ന തീയതി മുതൽ ഏഴ് ദിവസത്തിനകം 
കരാറിലേർപ്പെടേണ്ടതാണ്. 


- പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിൽ 
ഫോറസ്റ്റ് പബ്ളിസിറ്റി പദ്ധതിയിൽ കൂടതൈകൾ ഉൽപ്പാദിപ്പിക്കു 
ന്നതിന് 150 ഗേജിലുള്ള (12 x 18 ) പോളിത്തീൻ കവറുകൾ 
പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ 
എത്തിച്ചു തരുന്നതിന് സീലു വച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . പോളിത്തീൻ ബാഗിന്റെ അടിഭാഗത്ത് നിന്നും 
5 സെ . മീ . മുകളിലായി വെള്ളം വാർന്നുപോകുന്ന തരത്തിൽ 
രണ്ട് ദ്വാര ങ്ങ ൾ ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ്. ടെണ്ട റു കൾ 
ലഭിക്കേണ്ട അവസാന തീയതി 15 - 1- 2010 , പകൽ 1 മണി. 
ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ടെണ്ടർ സ്വീകരിക്കുന്നതും 
സയെ ഓർഡർ ലഭിച്ച് 7 ദിവസത്തിനകം പോളിത്തീൻ 
കവറുകൾ ലഭ്യമാക്കേണ്ടതുമാണ്. 
- ആവ ശ്യമുള്ള കവറുകൾ - 12x18 cm ( 150 ഗേജ്) - 
1200 കി. ഗ്രാം . 


- ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ടെണ്ടർ സംബന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങ ൾ ഈ 
ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ ഓഫീസ്, 
ഒലവക്കോട്, പാലക്കാട്- 2 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കൺസർവേറ്റർ 
ഓഫ് ഫോറസ്റ്റ്സ്. 


Health Services Department 


ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 18465/ 2009 / ജി. കെ . ആ 

2009 ഡിസംബർ 15. 
ദേശീയ ഫെലേറിയ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി 
കീടനാശിനികൾ തളിക്കുന്നതിന് ആവശ്യമായ പയറുകൾ 
വിതരണം ചെയ്യുന്നതിന് താൽപര്യമുള്ള നിർമ്മാതാക്കളിൽ 
വിതരണക്കാരിൽ നിന്നുംമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു - 
കൊള്ളുന്നു . 


കപ്പാസിറ്റി 

- 9 ലിറ്റർ 
ബോഡി 

ബ്രാസ് 
ബോട്ടം 

റസ്റ്റിംഗ് & ഫ്ളാറ്റ് ടൈപ്പ് 
ഇതിലേക്കായുള്ള ദർഘാസുകൾ ജില്ലാ മെഡിക്കൽ 
ഓഫീസർ (ആരോഗ്യം), തൃശ്ശൂർ എന്ന മേൽവിലാസത്തിൽ 
ദർഘാസ് ഫോർ പ്രേയർ എന്ന തലക്കെട്ടോടെ 14 -1- 2010 -ാം 
തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. 
ലഭിച്ച ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 .30 - ന് 
ബന്ധപ്പെട്ട ഹാജരുള്ള കക്ഷികളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു 
പരിശോധിക്കുന്നതാണ്. 

ഓരോ ദാർഘാസിനോടും കൂടെ നിശ്ചിത മാതൃകയിൽ 
എഗ്രിമെന്റും ഉപകരണങ്ങളുടെ മൊത്തം തുകയുടെ 1 ശതമാന 
ത്തിൽ കുറയാത്ത സംഖ്യ നിരതദ്രവ്യമായും അടക്കം ചെയ്യേണ്ട 
താണ്. നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിൽ 
എടുത്ത്തൃശ്ശൂർ ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആയാണ് അടക്കം ചെയ്യേണ്ടത്. 

ഇതിലേക്കായുള്ള ദർഘാസ് ഫോറങ്ങൾ 11 - 1 - 2010 -ാം 
തീയതി മുതൽ 13 - 1- 2010 -ാം തീയതി വൈകിട്ട് 5 മണി വരെ 
ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങളുടെ വില ഒറിജിനൽ 300 രൂപയും വില്പന നികുതി 
പുറമെയും വരുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ 
ഫോറം 1- ന് 150 രൂപയും വില്പന നികുതി പുറമെയും 
വരുന്നതാണ്. ഉപകരണത്തിന് കുറഞ്ഞത് ഒരു വർഷത്തെയെ 
ങ്കിലും ഗ്യാരന്റിയും വില് പ നാ നന്തര സേവ നവും 
ലഭ്യമായിരിക്കണം. 

- ഗ്യാരന്റി കാലയളവിലേക്ക് ഉപകരണങ്ങളുടെ മൊത്തം 
തുകയുടെ 5 % (അഞ്ച് ശതമാനത്തിൽ) കുറയാത്ത സംഖ്യ 
സെക്യൂരിറ്റി ആയി സമർപ്പിക്കാൻ ബന്ധപ്പെട്ട കരാറുകാരൻ 
ബാധ്യസ്ഥനാണ്. 


Approximate Cost - Rs. 75 ,000 . 

Cost of tender form (Including Tax ): -- 
- Original - Rs. 450 . 
- Closing date and time of sale of tender form - 21 - 1 - 2010 , 
3 p . m . 

Last date and time of receipt of tender form 
21-1- 2010, 5 p . m . 

Opening date and time of tenders — 22 - 1 - 2010 , 
12 Noon . 

Date upto which the rates are to be form — 31 -3 -2010 . 

The cover containing tenders should be superscribed 
with tender Number as indicated and should be addressed 
to the Superintendent, IMCH , Medical College , 
Kozhikode- 8 , Kerala . Tenders will be opened at 12 Noon 
on 22 - 1 - 2010 in the presence of such of the tenderers or 
their authorized agents who may be persent at that time. 
Belated tenders will not be accepted . 

Intending tenderers may on application to the 
Superintendent, IMCH , Medical College , Kozhikode will 
obtain the requisite tender forms in which the tenders are 
to be submitted . Application for tender form should be 
accompanied by the cash remittance as noted above for a 
set of tender forms, which will not be refunded under any 
circumstances. The tender forms are not transferable . 
Postage Stamp, Draft etc . will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 

VPP. Money Order will be accepted . If tender forms are to 
| be sent by post Rs. 50 should be paid additionally towards 
the postage coverage. 

Tender should be accompanied by EMD amounting to 
1 % (Rounded to nearest one Rupee ) of the total cost of 
articles tendered for. The tenderer should produce samples 
of the items. Brand name and Brochures. The 
tenders that do not accompanied by sufficient EMD will 
not be entertained . The indenting tenders should also be 
ready for demonstration . The undersigned has the right to 
reject any tenders without assigning any reason 
whatsoever. 

Further details can be had from the office of the 
undersigned during office hours on every working days. 

The undersigned has the right to postpone / cancel 
the tender process without prior notice and decision taken 
by the superintendent will be final. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം. സി .എച്ച്. 
ആശുപ്രതിയിലെ കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് 

നോൺ റീ ബ്രീതിംഗ് മാസ്ക് വിതരണം ചെയ്യുന്നതിനുവേണ്ടി 
നിശ്ചിത ഫോറത്തിൽ മുദ്ര വച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . ദർഘാ സു കൾ അടക്കം ചെയ്ത് കവറി നു 
മുകളിൽ ദർഘാസ് നമ്പർ എഴുതി സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് 
ഓഫ് മെറ്റേർണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, മെഡിക്കൽ 

കോളേജ്- 8, എന്ന വിലാസത്തിൽ അയയ്ക്കേ ണ്ട താ ണ് . 
ദർ ഘാ സു കൾ അപ്പോൾ ഹാജ രാ യിട്ടുള്ള ദർഘാ സ് 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ 
(ആരോഗ്യം), തൃശ്ശൂർ. 

(ആരോഗ്യം). 


RE -TENDER NOTICE 
No. S3 /2451 / 09/IMCH . 

7th December 2009. 
Sealed and competitive tenders are invited for the 
supply of Non -Re- Breathing Mask for the use of Institute 
of Maternal and Child Health , Kozhikode. 


Name of item — NRM Mask . 


Quantity required — 250 Nos. 


12 


Price of tender form : 

Original - Rs. 450. 
Duplicate — Rs. 225 . 


സമർപ്പിച്ചവ രു ടെ യോ , അവർ ചുമ ത ല പ്പെടു ത്തി യിട്ടുള്ള 
ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 22- 1-2010- ന് രാവിലെ 12 
മണിക്ക് തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കു 
ന്നവർ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ 
ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക 
അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, 
ഡാറ്റുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല. ഫോറങ്ങൾ വി. പി. പി. ആയി അയയ്ക്ക 
ന്നതല്ല. ടെണ്ടർ ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ 
ചാർജ്ജായി 50 രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ 
സമർപ്പിക്കുന്നവർ ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരി 
ക്കണം. ബ്രാൻഡ് നെയിം, ബാഷേർസ് എന്നിവ ടെണ്ടറിനോ 
ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ്. അല്ലാത്ത ടെണ്ട റു കൾ 
നിരസിക്കുന്നതിന് സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കുന്ന 
തായിരിക്കും. 

- ആവശ്യപ്പെട്ട സാധനത്തിന്റെ പേര്- എൻ. ആർ. എം . 
മാസ്ക്. 

ടെണ്ടർ നമ്പർ - എസ്3 /2451/09 / ഐ . എം. സി. എച്ച്. 


Date and time for sale of tender forms has been 
extended upto 24- 12 - 2009 to 23 -1 - 2010, 2 p . m . 

Last date and time of receipt of tenders — 29 -1 -2010 
- at 2 p . m . 

The received tenders will be opened on — 29 - 1 - 2010 
at 3 p .m . 

-- തൃപ്പൂണിത്തുറ, ഗവ: ആയുർവേദ കോളേജിലെ വിവിധ 
വകുപ്പുകളിലേക്കാവശ്യമായ ചാർട്ട് സ് ആന്റ് മോഡൽ സ് 
വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട 

ഫോറത്തിൽ ദർഘാസു കൾ ക്ഷണിച്ചു കൊണ്ടു ള്ള ഈ 
ഓഫീസിന്റെ 14 - 10 - 2009 - ലെ ഇതേ നമ്പർ പരസ്യപ്രകാരം 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 29 - 1 - 2010 , 
2 മണിവരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ 450 രൂപ. 

ഡ്യൂപ്ളിക്കേറ് - 225 രൂപ. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും 
24 - 12 - 2009 മുതൽ 23 - 1 - 2010 വരെ. 


അടങ്കൽ തുക 75,000 രൂപ. 
നിരതദ്രവ്യം - 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 450 രൂപ ( നികുതിയടക്കം) 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 21- 1 - 2010 , 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
21- 1- 2010 , 5 മണി. 


ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 29- 1- 2010 , 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 - 1- 2010, 
3 മണി. 


Office of the Principal, 
Government Ayurveda College, 
Tripunithura . 


(Sd.) 
Principal. 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
22 - 1 - 2010 , 12 മണി. 


ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കുന്ന തീയതി - - 
31 - 3 - 2010. 


- കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവൃത്തി സമയത്ത് ഈ 
ഓഫീസിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവെയ്ക്കാനോ/ നിർത്തിവെയ്ക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
I. M . C . H . Medical College, 

(Sd.) 
Kozhikode. 

Superintendent. 


Industrial Training Department 

TENDER NOTICE 
No . A5/1552/ 2009 ( 4). 

17th December 2009. 
Sealed tenders are invited for the supply of 
equipments for the Finishing School of ITI for Women , 
Kollam. 


Sl. 


Tender Number 
and Name of Item 


Assured Cost 


- No. 


Department of Indigenous Medicine 


TENDER EXTENSION NOTICE 

- [9/2009- 10 ] 


2 
3 


A5/1552/09 (1) - LCD Projector 
A5/1552/ 09 (4) Various Softwares 
A5/1552/09(5 ) - PA System 


53 , 000 
2,00,000 
25,000 


No. C1/ 3534/2009 (3 ). 


10th December 2009. 


Cost of tender form : 
Original — Rs. 400 + 12 .5 % VAT for Sl. Nos. 1 and 2 , 

- Rs. 300 + 12.5 % VAT for Sl. No . 3 . 


The Last date for receipt of tenders in the prescribed 
form for the supply of charts and model to the Various 
Departments of the Government Ayurveda College , 
Tripunithura as per this office tender notice dated 
14 - 10 - 2009 has been extended up to 29 - 1- 2010 , 2 p. m . 


Duplicate - - Rs. 200 + 12. 5 % VAT for Sl. Nos. 1 and 2 , 

Rs. 150 + 12 .5 % VAT for Sl . No. 3. 


13 


(2) 


9 


10 


Last date and time of sale of tender form — 20 - 1 - 2010 , 
2 p .m . 

Last date and time of receiving tender — 20 - 1 -2010 , 
3p .m . 

Date and time of opening of tender — 20 - 1- 2010 , 4 p . m . 

Separate tender may be submitted for each tender. 
The covers should be superscribed with the tender 
Number and date . Cost of the tender form will not be 
accepted in the form of DD /Cheque or Postal Order. The 
tender should be accompanied with the agreement shown 
in the tender form and 1 % EMD in the form of DD or 
Cash . 


11 


13 


S4/ 17747/09 /MCC — L . Bench 

Rs. 25 ,000 
S4 / 17826 /09 /MCC — Interlocking Lead 

Brick - Rs.75,000 
S4/ 17827 / 09 /MCC — Multivariate 

ICU Monitos — Rs. 2 ,00 ,000 
S4 /17828/09 /MCC — Manequin 

Rs. 2 ,00 , 000 
S5 / 17829/ 09 /MCC — Nerve stimulator 

for Neuromuscular Monitoring — 

Rs. 1,75 ,000 
S6 / 17830 /09/MCC — Centrifuge 

Rs. 1,50 ,000 
S6 / 17831/09/MCC — Patient warming 

System - Rs. 2 ,00,000 
S1/ 17832/ 09/MCC - ECG Monitor cum 

Monophasic defibrillator 
Rs. 2 ,00 ,000 


More details if required will be available from this 
office in working hours or from the website 
www. itiforwomenkollam .com . 


14 


15 


Office of the Principal, 
ITI for Women , 
Kollam - 12 . 


(Sd .) 
Principal. 


16 


Medical Education Department 


TENDER NOTICE 


17 


S1/ 17833/09 /MCC - ECG Monitor cum 

Biphasic defibrillator 
Rs. 2 ,00 ,000 


No. S1 /17739/ 2009 /MCC . 

9th December 2009. 
Sealed and competitive tenders in the prescribed 
forms are invited for the supply of the following 
equipments to Various Departments Medical College , 
Kozhikode. 


Cost of tender form : 

Original — Rs . 1, 125 for Sl. No. 1, Rs . 675 for 
Sl. No . 2 , Rs. 900 for Sl. No. 4 , Rs. 337 for 
Sl. No . 9 and Rs. 450 for all others . 
Duplicate — Rs.562 for Sl. No. 1, Rs. 337 for 
Sl. No. 2 , Rs. 450 for Sl. No. 4 , Rs. 169 for 
Sl. No. 9 and Rs. 225 for all others. 


Si. 
No. 


Tender No. & Name 

of Items with 
Approximate cost 


Quantity 
required 
(Nos .) 

(3) 


(1) 


- 


(2 ) 


1 


Cost of tender form by post - Rs. 1 , 165 for 
Sl. No. 1 , Rs. 715 for Sl. No. 2, Rs. 940 for Sl. No. 4 , 
Rs. 347 for Sl. No. 9 and Rs. 490 for all others. 


S1/ 17739 / 09 /MCC — Therapeutic 

Bronchoscope - Rs. 5 , 00 ,000 
S1/17740 /09/MCC — Cryocautery Set 

Rs. 2 ,50 ,000 


2 


Closing date of sale of tender form by post 
12- 1-2010, 3 p . m . 


3 


S1/ 17741 /09/MCC - Electronic 

Cranitome - Rs. 2,00 ,000 
S1/ 17742/09 /MCC — Mayfield 4 point 

fixator - Rs. 4 ,00 , 000 


Date and time of receipt of tender form — 20 -1- 2010, 11 am . 

Due date and time of opening of tender form 
20 - 1 -2010 , 11.30 a. m . 


4 


5 


Due date up to which the rates are to be firm 
31 -3- 2010 . 


6 


S3/ 17743 /09 /MCC — Pulse Oxymeter — 

Rs. 1,75,000 
S3/ 17744/ 09/MCC — Syringe Infusion 

Pump - Rs. 80 , 000 
S3/17745/09 /MCC — Deep Freezer 

Rs. 1,50 ,000 
S3/ 17746 / 09/MCC — Portable 

Ventilator Rs. 1,65,000 


7 


The envelop containing the tenders should be 
superscribed as “ Tender No. S /... . /2009 /MCC ” for the 
supply of ........ . ............. Due on ...........(as indicated in 
the Statement above) and should be addressed to the 
Principal, Medical College , Kozhikode -673 008 . Belated 
tenders will not be accepted . The tenders will be opened 
at 11. 30 a.m . on the date specified in the annexure against 


8 


Gaz. No. 2/2010 /DTP (Stores). 


- 14 


(1) 


(2) 


(3) 


each tenders in the presence of such tenderers or their 
authorised representatives who may be present at that 
time. Intending tenderers can obtained tender forms 
directly or by registered post on payment by money order 
from the Principal,Medical College, Calicut. 


2 


Each tenderer should send along with the tender an 
agreement signed and executed in Kerala Stamp Paper 
worth Rs. 50 and EMD at 1 % of the total cost of the 
items tendered for. Rate should be quoted against payment 
in Indian Rupees only . The tenderers without the required 
Earnest Money Deposit and agreement and not satisfying 
the other tender conditions are liable to be rejected 
without any notice . Tender forms are not transferable . 
Cheque, Draft , Postage Stamps etc . will not be accepted 
towards the cost of the tender forms. Duplicate copy of 
tender form can be obtained on payment. Further details 
can be had from the Office of the Principal, Medical 
College , Calicut during the working hours . 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളി 
ലേക്ക് താഴെപ്പറയുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


12 എസ്4 / 17828/ 2009 / എം . സി . സി . - മാനിക്വിൻ - 
രൂപ 2 ലക്ഷം 

- 
13 എസ്5/ 17829/ 2009/ എം . സി . സി . - നേർവ് 

സ്റ്റിമുലേറ്റർ ഫോർ ന്യൂറോമസ്കലർ 

- മോണിറ്ററിംഗ്- രൂപ 1.75 ലക്ഷം 
14 എസ് 6 / 17830/ 2 009 / എം . സി . സി . 

സെൻട്രിഫ്യൂജ് രൂപ 1.5 ലക്ഷം 
15 എസ്6 /17831/2009 / എം . സി. സി. പേഷ്യന്റ് 

വാമിംഗ് സിസ്റ്റം- രൂപ 2 ലക്ഷം 
16 എസ്1 /17832 /2009 / എം . സി . സി. -- ഇ . സി . ജി. 

മോണിറ്റർ കം - മോണോഫേസിക് 

ഡിഫ്ബിലേറ്റർ - രൂപ 2 ലക്ഷം 
17 എസ്1 / 17833 /2009/ എം . സി . സി. - - ഇ . സി . ജി. 

മോണിറ്റർ കം - ബൈഫേസിക് 
ഡിഫ്ബിലേറ്റർ - രൂപ 2 ലക്ഷം 


ദർഘാസ് ഫോറത്തിന്റെ വില : 


എണ്ണം 


- കമ 
നമ്പർ 

(1) 


ദർഘാസ് നമ്പരും ഇനവും 
അടങ്കൽ തുകയും 

( 2 ) 


- (3) 


- 


1 


1 എസ്1/17739/ 2009/ എം . സി. സി. - തെറാപ്യൂട്ടിക് 

ബാങ്കോകോപ്പ് - രൂപ 5 ലക്ഷം 
2 എസ്1 /17740/2009 / എം . സി. സി . - ക്രയോകോട്ടറി 

സെന്റർ - രൂപ 2.5 ലക്ഷം 
3 എ സ് 1 / 177 41/ 2 009 / എം . സി . സി . 

- ഇലക്ട്രോണിക് കാനിറ്റോം - 

രൂപ 2 ലക്ഷം 
4 എസ്1/ 17742 /2009/ എം. സി . സി . - മേഫീൽഡ് 

- 4 പോയിന്റ് ഫിക്സേറ്റർ -രൂപ 4 ലക്ഷം 1 


ഒറിജിനൽ - ക്രമനമ്പർ 1 ന് രൂപ 1,125 , ക്രമനമ്പർ 
2 - ന് രൂപ 675, ക്രമനമ്പർ 4 - ന് രൂപ 900, കമന്നർ 

9 - ന് രൂപ 337, മറ്റുളളവയ്ക്ക് രൂപ 450. 
ഡ്യൂപ്ലിക്കേറ്റ് കമനമ്പർ 1ന് രൂപ 562, ക്രമനമ്പർ 

2 - ന് രൂപ 337 , ക്രമനമ്പർ 4 - ന് രൂപ 450, കമ 

നമ്പർ 9- ന് രൂപ 169 , മറ്റുളളവയ്ക്ക് രൂപ 225. 
ദർഘാസ് ഫോറത്തിന്റെ തപാൽ വഴി യു ളള വില 
കമ ന മ്പർ 1 - ന് രൂപ 1165, കമ ന മ്പർ 2 - ന് രൂപ 715 , 
ക മ ന മ്പർ 4 - ന് രൂപ 94 0 , ക മ ന മ്പർ 9 - ന് രൂപ 347 , 
മറ്റുളളവയ്ക്ക് രൂപ 490. 

- ദർഘാസ് ഫോറം തപാൽ വഴി വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും 12- 1- 2010, 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 - 1- 2010, 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20- 1- 2010 , 
11. 30 മണി. 


- 5 എസ്3 / 17743/ 2009/ എം . സി . സി. - പൾസ് 

ഓക്സി മീറ്റർ രൂപ 1.75 ലക്ഷം 
- 6 എസ്3/ 17744 /2009/ എം. സി. സി. - - സിറിഞ്ച് 

ഇൻഫ്യൂഷൻ പമ്പ് രൂപ 80, 000 
- 7 എസ്3 / 17745 / 2009 / എം . സി . സി . - ഡീപ്പ് 

ഫീസർ - രൂപ 1.5 ലക്ഷം 
- 8 എസ്3/ 17746 /2009 / എം . സി. സി. പോർട്ടബിൾ 

- വെന്റിലേറ്റർ രൂപ 1. 65 ലക്ഷം 
9 എസ്4 / 17747 / 2009/ എം. സി. സി. 

- എൽ- ബെഞ്ച്- രൂപ് 0.25 ലക്ഷം 
10 എസ്4 /17826/2009/ എം. സി . സി . - ഇന്റർ 

ലോക്കിംഗ് ലീഡ് ബ്രിക്സസ് 
- രൂപ 0 . 75 ലക്ഷം 


വില നിജമായിരിക്കുന്ന തീയതി- 31- 3- 2010. 
ദർഘാസുകൾ അതത് മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്, പിൻകോഡ്-673 008 എന്ന 
വിലാ സ ത്തിൽ അയയ്ക്കേ ണ്ട താ ണ് . വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 20 -1- 2010 - ന് 
രാവിലെ 11. 30 മണിക്ക് ഹാജരുളള ദർഘാസുകാരുടെയോ 
അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- ദർഘാസ് ഫോറങ്ങളുടെ വിലയായി ചെക്ക്, ഡാഫ്റ്റ്, 
പോസ്റ്റൽ സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . 50 രൂപ 
വിലയുളള കേരള മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള 
സമ്മ ത പ്രതം ഒരു ശതമാനം നിര ത ദ വ്യ ത്തോടു കൂടി 
ദർഘാസിന്റെകൂടെ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
കോഴി ക്കോട് മെഡിക്കൽ കോളേജ് പിൻ സി പ്പാളിന്റെ 
ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ നേരിട്ടും തപാൽ 
മുഖേനയും ലഭിക്കുന്നതാണ്. 


11 എസ്4 / 17827 / 2009/ എം . സി . സി . - മൾട്ടി 

വേരിയേറ്റ് ഐ . സി . യു . മോണിറ്ററുകൾ - 
രൂപ് 2 ലക്ഷം 


15 


List ofMachinery & Equipment for the 

year 2009 - 10 


- നിബന്ധനകൾ പാലിക്കപ്പെടാത്ത ദർഘാസുകൾ യാതൊരു 
മുന്നറിയിപ്പുമില്ലാതെ നിരസിക്കപ്പെടുന്നതാണ്. കൂടുതൽ 
വിവ ര ങ്ങ ൾക്ക് കോഴി ക്കോട് മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
ലഭിക്കുന്നതാണ്. 


Sl. 
No. 


Description of the 

Equipment 


Total Nos . 
Required 


Office of the 
Medical College, 
Kozhikode . 


(Sd .) 
Principal. 


TENDER NOTICES 


( 1) 


No. S / 1516 /09/DCC . 


14th December 2009. 


Dental Compressors — Air Compressor 
Noise free , oil free, lhp , with auto cut 
off , 40 Lr. tank capacity, reciprocating 
type 
GP Trimmer (Gutta Cut) cordless 
handle device, 4 interchangeable 
heads-large , medium , small and x fine , 
recharging base 
Surgical Micromotor — Marathon motor 
with NSK handpieces- straight and 
contra angled 
VIBRATOR, imported, heavy duty, with 
adjustable two stage vibration 
AUTOCLAVE (VERTICAL ) With auto 
cut off, digital display of time and 
temperature. Inner corrosion free SS 
body , outer powder coated body 50 cm 
diameter and 90cm height, accessory 
S . S. bin of appropriate size 
Fibre Optic Connection for the 
Retractors with Control & Connecting 
Cord 25000 
Longenbeed Retractor with Fibre Optic 
Light 
Ramus Retractor with Fibre Optic Light 


Sealed and superscribed tenders in the prescribed 
form are invited for the supply of Dental Compressor & 
Other Items for Dental College, Calicut. Tender forms can 
be had from the Office of the Principal , Dental College , 
Kozhikode direct on payment of Rs. 450 and by registered 
post on payment of Rs. 490 by Money Order. Tender 
forms should be superscribed as " Tender No. S / 1516 /09/ 
DCC and addressed to the Principal, Dental College , 
Kozhikode , Kerala -673 008 ". The last date of receipt of 
tender is 4 p . m . on 29 - 1- 2010 . Late tenders will not be 
accepted. The tenders will be opened at 11 a . m . on 
30 - 1 -2010 in the presence of tenderers or their authorized 
representatives who may be present at that time. Tender 
forms are not transferable under any circumstances. Sale 
of tender forms will be closed on 28 - 1 - 2010 at 3 p . m . 
Cheque , Drafts, Postage Stamps etc. will not be accepted 
towards the cost of tender forms nor will the forms be 
sent by VPP . Duplicate copy of tender form can be had on 
payment of Rs. 225. Date upto which rates are to be firm 
on 31- 3 -2010 . 


7 


1 
1 


8 


(2 ) 


IMPORTANT 


The tenderers should send along with the tender an 
agreement executed and signed in Kerala Stamp Paper 
worth Rs. 50 (Rupees Fifty only ) and an EMD at 1 % of 
the total cost of the items tendered for. Tenders without 
agreement and EMD will be rejected outright. Specimen 
agreement is annexed to the prescribed tender form . 
Stamp Paper will be supplied to firms outside Kerala on 
request along with a remittance of Rs. 50 (Rupees Fifty 
only ) towards cost of Stamp Paper and Rs. 40 as incidental 
charges by Money Order . Brand name of the items 
quoted should be mentioned. 


No. S / 1517 /09/DCC . 

14th December 2009 . 
Sealed and superscribed tenders in the prescribed 
forms are invited for the supply of Gutta Percha Delivery 
System for Dental College, Calicut. Tender forms can be 
had from the Office of the Principal, Dental College , 
Kozhikode direct on payment of Rs. 450 and by registered 
post on payment of Rs. 490 by Money Order. Tender 
forms should be superscribed as " Tender No. S / 1517 /09 / 
DCC and addressed to the Principal, Dental College , 
Kozhikode Kerala -673 008 " . The last date of receipt of 
tender is 4 p . m . on 29 - 1 - 2010 . Late tenders will not be 
accepted . The tenders will be opened at 11 a . m . on 
30 - 1 - 2010 in the presence of tenderer or their authorized 
representatives who may be present at that time. Tender 
forms are not transferable under any circumstances. Sale 
of tender forms will be closed on 28 - 1 -2010 at 3 p .m . 
Cheque , Draft, Postage Stamps etc . will not be accepted 
towards the cost of tender forms nor will the forms be 
sent by VPP. Duplicate copy of tender form can be had on 
payment of Rs. 225 . Date upto which rates are to be firm 
on 31- 3 - 2010 . 


ORTANT 


The tenderers should send along with the tender an 
agreement executed and signed in Kerala Stamp Paper 
worth Rs. 50 (Rupees Fifty only ) and an EMD at 1 % of 
the total cost of the items tendered for. Tenders without 
agreement and EMD will be rejected outright. Specimen 
agreement is annexed to the prescribed tender form . 
Stamp Paper will be supplied to firms outside Kerala on 
request along with a remittance of Rs. 50 (Rupees Fifty 
only ) towards cost of Stamp Paper and Rs. 40 as incidental 
charges by Money Order. Brand name of the items 
quoted should be mentioned . Rate of AMC /CAMC should 
be quoted along with the tender . 

- Machinery & Equipment for the year 2009 -10 


Date and time of opening of tender 
20-1 -2010, 11 a. m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non - refundable 
under any circumstances. The tender forms are not 
transferable . Cost of tender form is only acceptable by 
Money Order or Cash remittance to this Office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of Rs. 50 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

-- തിരു വ ന ന്ത പുരം എഞ്ചി നീ യ റിംഗ് കോളേജിലെ 
ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 
വകുപ്പിൽ ആവശ്യമായ സാധന സാമഗ്രികൾ വിതരണം 
ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ഇനവും - 
18/ 09/ പി4/ ഇ & സി ( 1) ഡി. എസ്. പി. ഡവലപ്മെന്റ് 

പ്ലാറ്റ്ഫോം - 2 എണ്ണം 
( 2 ) 2 HP, 415V, 50Hz, 3 ഫേസ് 

സ് ക്വിറൽ കേജ് മോട്ടോർ 
വിത്ത്എൻകോഡർ - 1 എണ്ണം 


SL. 
No. 


Description of the 

Total No. 
Equipment 

Required 
Gutta Percha delivery System - Obtura 
III MAX (Obtura Spartan ) - Complete 
system with handpiece , power system , 
thermal protectors , needle nuts, plunger 
seal assembly, handpiece bushing, multi 
tool assembly, cleansing solution and 
brushes, heater reamer tool, guttapercha 
pellets and obtura flow 150 guttapercha 
pellets . 

- 1 
Channel Retractor with Fibre Optic Light 1 


2 


ദർഘാസ് ഫോറത്തിന്റെ വില : 


Govt. Dental College, 
Kozhikode . 


( Sd.) 
Principal. 


Technical Education Department 


ഒറിജിനൽ - രൂപ 788. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 394. 

തപാൽ വഴി- രൂപ 828. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പ നയുടെ അവസാന 
തീയതിയും സമയവും 18- 1- 2010 , 2 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 19 - 1- 2010 , 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 20 - 1- 2010 , 
11 മണി. 


SHORT TENDER NOTICE 
No. P4/9104/09/E & C. | 16th December 2009. 

Sealed tenders are invited for the supply of the 
following equipments for the use of Electronics and 
Communication Department of College of Engineering , 
Thiruvananthapuram . 

Tender No. and Item 
18/ 09/ 24/ E & C ( 1) DSP Development 

Platform - 2 Nos. 
- 2) 2HP, 415V, 50Hz, 3phase Squirrel 

Cage Motor with Encoder — 1 No. 
Cost of tender form : 

Original - Rs. 788. 
Duplicate -- Rs. 394. 

By post ( Original) - Rs. 828. 
Last date and time of sale of tender form . 
18 -1 - 2010, 2 p . m . 

Last date and time of receipt of tender form 
19 -1- 2010 , 3 p. m . 


- ദർഘാസ് വില പണമായിട്ടോ മണിഓർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന ന്ത പുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 50 
രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 

- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


College of Engineering , 
Thiruvananthapuram . 


| ( Sd .) 
Principal. 


17 


RE - TENDER NOTICE 


നിരതദ്രവ്യം 1 ശതമാനം. 


No. D3/2531/ 09 . 


| 14th December 2009. 


ദർഘാസ് ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
27 രൂപ തപാൽ ചാർജ്ജായി അധികം അയയ്ക്കേണ്ടതാണ്. 


Sealed tenders are invited for the supply of various 
items to Network Digital Class room at Various 
Departments of Government College of Engineering , 
Kannur. 


LIST OF ITEMS 


ST . 


Item 


Description 


- 


Oty . 


No . 


- 1 


DGS 3627 


24 Port L3 Port 
Manageable switch 


The tender should be superscribed No. D3/ 2531/ 09 
and addressed to the Principal, Government College of 
Engineering , P. O . Parassinikkadavu , Kannur-670 563. Last 
date of receipt of tender is on 2 - 2 - 2010 at 4 p . m . and the 
tender will be opened at 11 a .m . on 3 - 2 - 2010 in the 
presence of such of the tenderer or their authorised 
representatives who may be present at the time. Late 
tenders will not be accepted . 


| 2 


DES 1228P -24 


24 Port Semi Managed 
switch 


- 3 


DEM 310 GT 


Fibre Transceiver 
Module 


4 DWL 3140 


Access point 


5 


6 Core OFC 


Single mode 


1000 m 


- 6 


24 port LIU 


Light Interface unit 
Rack mountable 


Intending tenderers may on application to the 
Principal, Government College of Engineering, 
P . O . Parassinikkadavu , Kannur -670 563 obtain the 
requisite tender forms on which tenders should be 
submitted. Application for the tender forms should be 
accompanied by a cash remittance of Rs. 1,500 + 12 .5 % VAT 
which is the price fixed for a form / set of forms and which 
is not refundable under any circumstances. The tender 
forms are not transferable. Sale of tender forms will be 
closed at 3 p .m . on 28 - 1- 2010 . Cheques, Postage Stamps , 
D . D , I. P . O . etc ., will not be accepted towards the cost of 
forms not will the forms be sent as per V . P. P. Duplicate 
forms, if requied will be issued at Rs . 750 + 12 .5 % VAT. 
E . M . D . is 1 % of quoted rate. 


7 


6 port LIU 


Rack mountable 


- 8 


SC Adapter 


Single mode Duplex 


SC Connector 


Single mode Duplex 


SC -LC 1 meter 


Path Cord 


Those who want tender form by post should sent 
an additional amount of Rs. 27 towards the postal charge. 


Adapter Mounting 
Panel 


6 U rack 


With all accessories 


| 15 U rack 


With all accessories 


കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ 
ബ്ലോക്കു ക ളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം രൂപകല്പ ന 
ചെയ്യാനാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രണം ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


14 


C6-UTP Cable 


C6 - 24 Port Patch 


panel 


- മുദ്രണം ചെയ്ത ദർഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ,കണ്ണൂർ- 670 563 എന്ന 
വിലാസത്തിൽ 2 -2 - 2010 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും തീയതിക്കുമകം 
ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർഘാസുകൾ 3- 2- 2010 - ന് രാവിലെ 
11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത പ്രതിനിധികളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


C6 - 1 Port Patch 
Cord 


17 


C6- 1/ 0 with SMB 


18 


DPH 70 L 


Low cost IP phone 


DVX -1000 


A SIP IP -PBX, for 100 


users 


| 20 


Labour charge 


For OFC underground 1000 m 


ദർഘാസ് ഫോറ ങ്ങൾ ആ വ ശ്യ മുള്ള വ്യക്തികൾ 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, കണ്ണൂർ- 670 563 എന്ന വിലാ സ ത്തിൽ 
രൂപ 1,500 + 12.5 % വാറ്റ് അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് 

ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ 
രൂപ 750 +12.5 % വാറ്റ് അടച്ച് കൈപ്പറ്റാവുന്നതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില ചെക്ക്/ ഡി. ഡി./ പോസ്റ്റേജ് സ്റ്റാമ്പ്/ ഐ . പി. ഒ. 
എന്നിവ മുഖേന അടയ്ക്കാവുന്നതല്ല . വി. പി . പി . അനുവദ 
നീയമല്ല . ദർഘാസ് ഫോറങ്ങൾ 28 -1-2010 - ന് ഉച്ചയ്ക്ക് 3 മണി 
വരെ പണമടച്ച് കൈപ്പറ്റാവുന്നതാണ്. 


Government College of 
Engineering , Kannur. 


( Sd.) 
Principal. 


Gaz. No . 2 /2010 /DTP (Stores). 


18 


Water Transport Department 


ലഘു ദർഘാസ് പരസ്യം 


ഫോറം വിൽപ്പ നയുടെ അ വ സാന തീയതിയും 
സമയവും -- 20 - 1-2010, 1 മണിവരെ. 

ദർ ഘാസ് ലഭി ക്കേ ണ്ട് അ വ സാന തീയതിയും 
- സമയവും - 20 - 1- 2010 , 3 മണിവരെ. 


നമ്പർ സി1-7481/ 09. 


2009 നവംബർ 28 . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 - 1- 2010, 
3. 15 മണി. 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് എ . എൽ. എം . 
400 ടൈപ്പ് എൻജിൻ സ്പെയർ പാർട്ട്സുകൾ- 50 ഇനങ്ങൾ 
സപ്ലെചെയ്യുന്നതിന് മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് നമ്പർ 72 / സി1 / 2009 - 10 . 


അടങ്കൽ തുക - രൂപ 4,60,000 . 
നിരതദ്രവ്യം - രൂപ 4,600. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 450 ( നികുതിയുൾപ്പെടെ) 


- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. മുദ്രിതമല്ലാത്തതും താമസിച്ചു ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

- ടെലഫോൺ നമ്പർ 0477 - 2252015 . 
സംസ്ഥാന ജലഗതാഗത വകുപ്പ്, 

( ഒപ്പ്) 
ആലപ്പുഴ. 

ഡയറക്ടർ. 


